


വിജയപുരം രൂപതയുടെ അഭിവന്ദ്യമെത്രാന്‍ 
റൈററ്‌. റവ. ഡോ. കൊര്‍ണേലിയസ്‌ 
ഇലഞ്ഞിക്കല്‍ തിരുമേനിക്കു 
വിജയപുരം രൂപതയിലെ “വൈദികരും 
സന്യാസിനിസന്യാസിമാരും അല്‌മായരും 
ഭക്ല്യാദരപൂര്‍വം സമര്‍പ്പിക്കുന്ന 


മംഗളപത്രം 


പ ്ക്്‌ 








ര ആയ, 


 ി] 


അഭിവന്ദ്യപിതാവേ, 


ഇക്കഴിഞ്ഞ പതിനാറു സംവത്സരക്കാലം ഞങ്ങളുടെ വത്സലതാതനും 
മാഗലൂദീപവും ഭരണാധികാരിയും ആയിരുന്നതിനുശേഷം, അങ്ങു ഞങ്ങളെ 
വിട്ട്‌, പ്രാചീനവും പ്രശസ്തവുമായ വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പോലീ 
ത്താ ആയി സേവനമനഷ്യിക്കാന്‍ പോകുന്ന ഈ അവസരത്തില്‍, ഞങ്ങളുടെ 
ഹൃുദയപൂര്‍വകമായ ആശംസകളും അനുമോദനങ്ങളും അങ്ങേക്കു ബഹുമാനപുര 
സ്തരം അര്‍പ്പിക്കുന്നതോടൊപ്പം, ഞങ്ങളുടെ അകൈതവമായ കൃതജ്ഞതയും 
ഭത്യോദരവുകളും സവിനയം പ്രകാശിപ്പിച്ചുകൊള്ളേട്ടെ. 

നമ്മുടെ ആത്മീയപിതാവായ മാര്‍ത്തോമ്മാര്രീഹാ ഭാരതമണ്ണില്‍ 
ഇദംപ്രഥമമായി കാലൂന്നിയെന്നു പരക്കെ പരിഗണിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂര്‍ 
ദേശത്തു”, അതിപുരാതനമായ ഇലഞ്ഞിക്കല്‍ ആര്യവൈദ്യകടും ബത്തില്‍ 
ജനിച്ച അങ്ങേറ്മൂ" ഒരു ഉത്തമക്രിസ്തീയകുടംബത്തിന്‍െറ വിശ്വാസദാര്‍ഡ്യ 
വും സച്ചരിതരായ മാതാപിതാക്കളുടെ സുകൃതസമ്പത്തും ജന്മാവകാശമായി 
ലഭിച്ചു. സ്വദേശത്തുതന്നെ സ്ത്കൂഠംവിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കിയശേഷം 
നിത്യനഗരമായ റോമായിലെ സുപ്രസിദ്ധമായ ഈര്‍ബന്‍ സര്‍വകലാശാല 
യില്‍ നിന്നും ക്രൈസ്പവ-ഹൈന്ദവതത്ത്വശാസ്ത്രങ്ങളിലും കാനന്‍ നിയമത്തി 
ലും പ്രശസ്തമാംവണ്ണും ഡോക്കടറേററ്‌ ബിരുദങ്ങഠം കരസ്ഥമാക്കി, സ്വന്തം 
അതിരൂപതയില്‍ ഭാഗ്യസൂരണാര്‍ഹനായ അട്ടിപ്പേററി മെത്രാപ്പോലീത്താ 
തിരുമനസ്സിലെ സെക്രട്ടറി, മൈനര്‍ സെമിനാരി റെക്ടര്‍, വികാരി ജനറാരം, 
വികര്‍ കാപ്പിററുലര്‍ ആദിയായ നിലകളില്‍ സ്തുത്യര്‍ഹമായ സേവനം 
അനുഷ്യിച്ചതിനുശേഷമാണല്ലോ ഈ രൂപതാദ്ധ്യക്ഷനായി അങ്ങു” നിയമിത 
നായതു”. 

അങ്ങയുടെ ജീവിതവിശുദ്ധിയും വിപുലമായ വിജ്ഞാനവും അഗാധ 
മായ പാണ്ഡിത്യവും അസാധാരണമായ ഭരണപാടവവും സംസ്റ്റാരവൈശി 
ഷ്ട്യവും കലാവൈഭവവും സഹിഷ്ണുതയും കര്‍മകുശലതയും ഈ രൂപതയുടെ 
ക്ഷേമൈശ്വര്യങ്ങംക്കു വേണ്ടി അങ്ങു” സവ്വാത്മനാ സമര്‍പ്പിച്ചു അവിടുത്തെ 
ഇക്കഴിഞ്ഞ പതിനാറു സംവത്സരക്കാലത്തെ നേട്ടങ്ങഠം അപാരവും അനുപമ 
വുമാണ്‌. എങ്കിലും അവയിലേക്കു” ഈ അവസരത്തില്‍ ഞങ്ങളൊന്നു 
കണ്ണോടിച്ചു കൊള്ളട്ടെ. 

ഏതു രംഗത്തും ആസൂത്രണം അത്യന്താപേക്ഷിതമാണെന്നു വിശ്വസി 
ക്കുന്ന അങ്ങു, ജനിച്ചു വളര്‍ന്ന അതിരൂപതയില്‍ നിന്നു തികച്ചും വ്യത്യസ്ത 
മറയ സാഹചര്യങ്ങളുള്ള ഈ രൂപതയെ വിശദമായ്യം ശാസ്ത്രീയമായും പഠിക്കു 
ന്നതിനുവേണ്ടി വിദശ്ധരായ വ്യക്തികളോടൊപ്പം വിസ്‌തൃതമായ ഈ രൂപത 
യൊട്ടാകെ പലവട്ടം പരൃടനം നടത്തി, ബന്ധപ്പെട്ട എല്ലാവരുമായി കൂലങ്കം 
ഷമായ ചര്‍ച്ചകഠംചെയ്തു”, ഇവിടത്തെ എണ്ണുമററ പ്രശ്ഛങ്ങളെപ്പററി സമഗ്ര 
മായ അറിവു സമ്പാദിക്കുകയും തുടര്‍ന്നു” അജപാലനം, മതബോധനം, 
വിശ്വാസപ്രചാരണം, വിദ്യാഭ്യാസം, ആതുരശുശ്രൂഷ, സാമൂഹികസേവനം 
ആദിയായ രംഗങ്ങളില്‍ എത്തെല്പാം ചെയ്യാന്‍ സാധിക്കും എന്നുള്ളതിനെപ്പ 
ററി വിശദമായി പഠിച്ചു”, കാര്യക്ഷമവും പ്രായോഗികവുമായ ഒരു സമഗ്രപ 
ദ്ധതി തയ്യാറാക്കി. അതിന്‍െറ അടിസ്ഥാനത്തില്‍ ആളിന്‍െറയയം അര്‍ത്ഥത്തി 
ന്‍െറയും ലഭ്യത അനുസരിച്ചു, സാവധാനത്തിലെങ്കിലും അനുസ്യൂതം അവി 
ടുന്നു പ്രവര്‍ത്തിച്ചുകൊണ്ടിരുന്നു. തത്‌ഫലമായി കുറഞ്ഞ ഈ കാലയളവില്‍ 
വിസൂയനീയമായ നേട്ടങ്ങളുണ്ടാക്കാന്‍ അഞ്ങേസ്ക്കു കഴിഞ്ഞിട്ടണ്ടു. 

ക്രൈസ്പവവിശ്വാസത്തിനെറയ്യം ജീവിതത്തിന്‍െറയും കേന്ദ്രബിന്ദു 
വാണു” പരിശുദ്ധകര്‍ബാന. അതിനു താങ്ങായി നിളൂന്നതു മരിയഭക്തിയാ 
ണു, ദിവ്യകാരുണ്യത്തോടും ദിവ്യകാരുണ്യനാഥനോടുമുള്ള ഭക്തി അങ്ങയുടെ 





ജനങ്ങളില്‍ രൂഡമൂലമാക്കുന്നതിനും അങ്ങനെ, അവരില്‍ വിശ്വാസദാര്‍ഡ്്യം 
കൈവരുത്തുന്നതിനുമായി തീക്ഷ്‌ണമായ പ്രാത്ഥന കൊണ്ടും ഉദാത്തമായ 
മാതൃക കൊണ്ടും ഹൃദയസ്ററശിയായ ഉപദേശങ്ങഠം കൊണ്ടും അങ്ങു” അനവരതം 
പരിശ്രമിച്ചിട്ടണ്ട്‌. 

ദൈവാരാധ നക്രമങ്ങഠം ചൈതന്യപുണ്ണവും ഭക്തിസംവര്‍ദ്ധകവും 
ആകര്‍ഷകവും ആക്കിത്തീര്‍ക്കുന്നതിനു” അനുഗൃു ഹീതഗായകകവികൂടിയായ 
അങ്ങു രചിച്ചുകൂട്ടിയ ശതക്കണക്കിനു ഭക്തിഗാനങ്ങാംക്കു”, പുസ്തക രൂപത്തി 
ലും കാസററരൂപത്തിലും കേരളത്തിനകത്തും പുറത്തും പ്രചുരപ്രചാരം 
സിദ്ധിച്ചിട്ടണ്ടു്‌. 

ഈ രൂപതയില്‍ നിന്നുതന്നെയുള്ള ദൈവവിളികഠം തുലോം കുറവാ 
യിരുന്നതിനാല്‍ ,അയല്‍ രൂപതക ളില്‍നിന്നു വൈദികരേയുയം കന്യാസ്്രീകളേ 
യും സ്വീകരിക്കാന്‍ അങ്ങയുടെ മുന്‍ഗാമികഠം നിര്‍ബന്ധിതരായിരുന്നു. അങ്ങ 
നെ വന്നിട്ടുള്ളവര്‍ ഈ രൂപതയുമായി താദാത്മ്യപ്പെട്ട്‌” സ്കൃത്യര്‍ഹമായ സേവ 
നം അനുഫ്യിക്കുന്നുണ്ടെങ്കിലും അന്തിമമായി “വിജയ പുരത്തിന്‍െറ രക്ഷ വിജയ 
പുരത്തിന്‍െറ സന്താനങ്ങളില്‍ത്തന്നെയായിരിക്കുന്നു"വെന്നു നല്ലവണ്ണം മനസ്സി 
ലാക്കിക്കൊണ്ടു”, ഇവിടെ നിന്നുതന്നെ വൈദികസന്യാസാന്തസ്സകളിലേക്കു 
ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വളരെയേറെ ധനം വ്യയംചെ 
യ്ക്ക” ആണ്ടുതോറും ദൈവവിളി ക്യാമ്പുകളും മററും സംഘടിപ്പിക്കുകയും അവ 
നടത്തുന്നതിനു സൌകര്യപ്രദമായ ഒരു മനോ ഹരമന്ദിരം അങ്ങു നിര്‍മ്മിക്കുക 
യും ചെയ്തിട്ടുണ്ടു്‌” .തതഫലമായി ഇന്നു” ഇവിടെ സേവനമനുഷ്തിക്കുന്ന വൈദി 
കരില്‍ 30 ശതമാനവും, മൈനര്‍.-മേജര്‍ സെമിനാരികളില്‍ പഠിക്കുന്ന വൈദി 
കവിദ്യാത്ഥികളില്‍ 100 ശതമാനവും ഈ രൂപതയുടെതന്നെ അരുമസന്താന 
അ്ങളാണെന്നുള്ളതു പ്രത്യേകം പ്രസ്താവ്യമാണു“. വൈദികരുടെ പ്രവര്‍ത്തന 
ങ്ങളെ സഹായിക്കുന്നതിനായി നവാഗതര്‍ ഉരംപ്പെടെ, സന്യാസിനീസന്യാ 
സിമാരുടെ 24 ഭവനങ്ങഠം അങ്ങയുടെ സേവനകാലത്തു” ഇവിടെ സ്ഥാപിത 
മായിട്ടണ്ടു. 

നിര്‍മ്മാണരംഗത്ത്‌ അങ്ങു കൈവരിച്ച നേട്ടങ്ങംം അത്ഭുതാവഹമാ 
ണ്‌, അസൂയാര്‍ഹമാണു്‌. പുതിയതും പഴയതു പുനരുദ്ധരിച്ചതുമായി 67 
പള്ളികഠം അങ്ങയുടെ കാലത്തു രൂപതയില്‍ ഉണ്ടായി. 35 കുരിശുപള്ളികളം 
47 വൈദികവസതികളം വിവിധഗ്രേഡുകളിലുള്ള 14 വിദ്യാലയങ്ങളും 
ചെറുതും വലൃ്തുമായ 7 രോഗശുശ്രൂഷാകേന്ദ്രങ്ങളും 24. സണ്‍ഡേസ്‌കൂഠംകെട്ടി 
ടങ്ങളും ഈ ചുരുങ്ങിയ കാലയളവില്‍ നിര്‍മ്മിതമായിട്ടണ്ടു”. 

സ്വയംപര്യാപ്ൃമല്പാത്ത ഇടവകകരഠംക്കു സാമ്പത്തികഭദ്രത കൈവരു 
ത്തുന്നതിനായി അതതു സ്ഥലത്തേ പരിതഃസ്ഥിതികഠം പരിഗണിച്ചു", ആവ 
ശ്യമുള്ള നിലം പുരയിടങ്ങഠം വാങ്ങിച്ചു കൃഷിസരകര്യങ്ങഠം വര്‍ദ്ധിപ്പിച്ചു. 
കൃഷിചെയ്തു ആദായമുണ്ടാക്കാന്‍ സൌകര്യമില്ലാത്ത സ്ഥലങ്ങളില്‍ വാടക 
ക്കെട്ടിടങ്ങഠം നിര്‍മ്മിച്ചു വരുമാനമാര്‍ഗം തുറന്നുകൊടുത്തിട്ടണ്ടു്‌. 

ഈ രൂപതയിലെ ജനസംഖ്യയില്‍ ഒരു നല്ല പങ്കവരുന്ന അവശ 
ക്രൈസ്തവവിഭാഗം വിശ്വാസത്തെ പ്രതി പല വിവേചനങ്ങളും അസമത്വങ്ങ 
ഉം അനീതികളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇഈദൃശസാമൂഹിക 
സാമ്പത്തികരാഷ്ട്രീയപ്രശ്ൃങ്ങഠംക്കു കഴിവതും പരിഹാരമുണ്ടാക്കുന്നതിനായി 
പിന്നണിയില്‍ നിന്നുകൊണ്ടു, അങ്ങ നിരന്തരമായ പ്രോത്സാഹനവും ധീര 
മായ നേതൃത്വവും നല്‍കുകയയം വലിയൊരളവു വരെ വിജയം കൈവരിക്കുക 
യം ചെയ്തിട്ടുണ്ട്‌. 

രൂപതാംഗങ്ങളില്‍ ഭൂരിപക്ഷവും സാമ്പത്തികമായി പിന്നോക്കം 
നില്‍ക്കുന്നവരാണു”. വിശക്കുന്ന വയറിനോട്‌ വേദമോതിയതുകൊണ്ടു പ്രയോ 
ജനമില്ലെന്നും പട്ടിണിപ്പാവങ്ങളുടെ മുമ്പില്‍ ദൈവം പ്രത്ൃക്ഷപ്പെടുന്നതു” 
അപ്പത്തിന്‍െറ രൂപത്തിലാണെന്നും നല്പവണ്ണം മനസ്സിലാക്കിയ അങ്ങു, 
അങ്ങയുടെ സമയത്തിന്‍െറയയം കഴിവിന്‍െറയും സിംഹഭാഗവും സാമ്പത്തിക 
സാമൂഹികപ്രവര്‍ത്തനങ്ങഠംക്കായി ഉഴിഞ്ഞുവയ്ക്കുകയും ദാരിദ്ര്യത്തിന്‍െറ 











ഉറവിടമായ തൊഴിലില്പായ്യ പരിഹരിക്കുന്നതിനായയം പാപ്പിടമില്ലാത്തവക്ക 
പാര്‍പ്പിടമുണ്ടാക്കുന്നതിനായും ദുരിതമനുഭവിക്കുന്നവര്‍ക്കു” ആശ്വാസം പകരു 
ന്നതിനായും അനാഥരേയും ആര്‍ത്തരേയും വികലാംഗരേയും സംരക്ഷിക്ക്‌ന്ന 
തിനായും തീരാരോഗികളെയും മരണാസന്നരെയും ശുശ്രുഷിക്കുന്നതിനായും 
ചെറുതും വലൃതുമായ ഒട്ടനവധി സ്ഥാപനങ്ങളും പദ്ധതികളും രൂപതയുടെ 
വിവിധ ഭാഗങ്ങളില്‍ വിജയപ്രദമായി നടപ്പിലാക്കിയിട്ടണ്ടു്‌. 

പ്രവര്‍ത്തനം മന്ദഗതിയിലായിരുന്ന വിജയപുരം സോഷ്യല്‍ സവ്വീ 
സ്‌ സൊസൈററിയെ പുനരുദ്ധരിച്ചു” രൂപതയിലെ എല്ലാ പ്രദേശങ്ങളേയും 
ജനവിഭാഗങ്ങളേയും ഉടംക്കൊള്ളന്ന ഒരു പാക്കേജ”പദ്ധതിക്കു” അങ്ങു രൂപം 
നല്‍കി. തൊഴില്‍ നല്‍കുവാനും സ്വയംതൊഴില്‍ കണ്ടെത്തുവാനും ദുരി 
താശ്വാസം നല്‍കുവാനും ഭവനങ്ങഠം നിര്‍മ്മിക്കുവാനും ജനങ്ങളുടെ വരുമാനം 
വര്‍ദ്ധിപ്പ്രിക്കുവഠനും ഉതകുന്ന പരിപാടികഠം ഈ പദ്ധതിയുടെ കീഴില്‍ 
നടന്നുകൊണ്ടിരിക്കുന്നു. കോട്ടയം അമലനിലയം ഫൈബര്‍ സെന്‍റര്‍, 
കോട്ടയം നിര്‍മല സോഷ്യല്‍ ഇന്‍സ്റ്റിററയൂട്ട്‌, ഇടുക്കി മിനി ഇന്‍ഡസ്‌ ട്രയില്‍ 
എസ്റ്റേററ്‌ മുതലായ പ്രസ്ഥാനങ്ങഠം പ്രത്യേകം എടുത്തുപറയേണ്ടവയാണു'. 
ആതുരസേവനാത്ഥം നിലകൊള്ളന്ന സ്ഥാപനങ്ങളാണു” പാമ്പനാര്‍ റൂറല്‍ 
ഹെല്‍ത്ത്‌ സെന്‍റര്‍, കോട്ടയം ഫാത്തിമാമാതാ ഫിസിയോതെറാപ്പി 
സെന്‍റര്‍ ആന്‍ഡ്‌ പോളിയോ ക്‌ളിനിക്‌ മുതലായവ. ഇങ്ങനെ, സാമൃ 
ഹികപ്രവര്‍ത്തനങ്ങഠം വിജയകരമായി തുടര്‍ന്നുകൊണ്ടുപോകുന്നതിന്‌ 
എല്പം സജ്ജീകരണങ്ങളുമുള്ള ഒരു സ്വതന്ദ്രഏജന്‍സിയായി വിജയപുരം 
സോഷ്യല്‍ സര്‍വീസ്‌ സൊസൈററി ഇന്നു വളര്‍ന്നുകഴിഞ്ഞിരിക്കുന്നു. 

ലോകത്തിലെ ഏററം വലിയ കത്തോലിക്കാ അല്ലായസംഘടനയാ 
യ സെന്‍റ്‌ വിന്‍സന്‍റ്‌ ഡി പോഠം സൊസൈററിയുടെ ഒരു സെന്‍ട്രല്‍ 
കാരണ്‍സില്‍ ഇവിടെ സ്ഥാപിക്കുന്നതിനും വളരെ ചുരുക്കം ഇടവകകളില്‍ 
മാത്രം പ്രവര്‍ത്തിച്ചിരുന്ന കോണ്‍ഫറന്‍സുകഠം അറുപതഅഞ്ചാക്കി വര്‍ദ്ധി 
പ്പിക്കുന്നതിനും അവിടുന്നു” ഉദാരമായ പ്രോത്സാഹനം നല്‍കിയിട്ടുണ്ട്‌” എന്ന 
തും പ്രത്യേകം പ്രസ്താവ്യമാണു”. 

അങ്ങയെ ഭരമേല്ലിച്ചിരുന്ന ഈ രൂപതയുടെ സര്‍വോന്മുഖമായ 
പുരോഗതിക്കുവേണ്ടി ഇദദുൃശസേവനങ്ങഠം ഇനിയും ദീര്‍ഘകാലം തുടര്‍ന്നു 
കൊണ്ടു പോകുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും. പക്ഷേ, 
ദൈവത്തിന്‍െറ വഴികഠം അജ്ഞാതവും അവിടുത്തെ പദ്ധതികഠം അഗ്രാഹ്ൃയവു 
മാണു്‌. ഞങ്ങളുടെ ഇഷ്ടമല്ല, അവിടുത്തെ തിരുവിഷും നിറവേറട്ടെ എന്നു 
പ്രാത്ഥിച്ചുകൊണ്ടു” ദൈവത്തിന്‍െറ തിരുമനസ്സിനു ഞങ്ങഠം പരിപൂര്‍ണമാ 
യി കീഴ “വഴങ്ങുന്നു. എങ്കിലും വത്സലപിതാവേ, അങ്ങു ഞങ്ങളെ വിട്ടപോ 
കുന്നു എന്ന ചിന്ത ഞങ്ങളെ അതീവദുഃഖിതരാക്കുന്നു. ഞങ്ങഠം എക്കാലവും. 
അങ്ങയെ കൃതജ്ഞതാനിര്‍ഭരമായ ഹൃദയത്തോടെ പ്രാര്‍ത്ഥനാപൂര്‍വം സ്‌മരി 
ക്കും, ഞങ്ങളില്‍ നിന്നു” ഉണ്ടായിട്ടുള്ള തെററുകളും കുററങ്ങളും കുറവുകളും സദ 
യം ക്ഷമിക്കണമെന്നു ഞങ്ങഠം കേണപേക്ഷിക്കുന്നു. ദൈവത്തിന്‍െറ ഉപരി 
മഹത്വത്തിനും ദൈവജനത്തിന്‍െറ സമഗ്രമായ .സമുദ്ധാരണത്തിനും വേണ്ടിയ 
ള്ള അങ്ങയുടെ പ്രവര്‍ത്തനങ്ങഠം അവിരാമം തുടരുന്നതിനുവേണ്ട ആയുസ്സും 
ആരോഗ്യവും അനുഗ്രഹവും കരുണാവാരിധിയായ ദൈവം അങ്ങേയ്ക്കു സമൃദ്ധ 
മായി നല്‍കട്ടെ എന്നു” ആത്മാര്‍ത്ഥമായി പ്രാര്‍ത്ഥിച്ചുകൊണ്ടും അങ്ങയുടെ. 
പൈതൃകാനുഗ്രഹം യാചിച്ചുകൊണ്ടും അങ്ങേയ്ക്കു ഞങ്ങഠം യാത്രാമംഗളങ്ങഠം 
ഹൃദയപൂര്‍വം നേര്‍ന്നുകൊള്ളട്ടെ. 


എന്നു" 
$ അതൃഗാധമായ ബഹുമാനാദരവുകളോടെ 
കോട്ടയം വിനയപുരസ്സരം 


17-3--87 ക്രിസ്തുവില്‍ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കം 





